Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No . 02 ). mmuố 
KL / TV (N )/ 12 /2009 - 2011 


os 


DO 


GOVER 


RNMEN 


KERALA 


ENT OF 


guza 


791 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 
queijo 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


4th January 2011 

2011 moul 4 
14th Pousha 1932 
1932 19 . 410 14 


No. 
നമ്പർ 


Department of Insurance Medical Services 

TENDER NOTICE 
[No. DIMS/ TN -02 /2010 - 11 ] 

No . F4- 15639/2010/DIMS 21st December 2010. 
Sealed competitive tenders are invited for the supply of Kraft Cover for all ESI Dispensaries in Kerala from 
originalmanufacturers or approved authorized distributors . 
SI. Item 

Quantity Specification 
No. 

(likely to be enhanced ) 
1 Kraft Cover 10 Lakh 12 cm . x 10 cm 
2 Kraft Cover 5 Lakh 1122 cm . x 872 cm 


The firm should submit the authorization letter along with tender if it is supplied through authorized 
agent/ distributor. Authorization letter if need be got confirmed from original dealer before finalizing tender. The 
number and date of opening of the tender should be super scribed on the envelope containing the tender . 
Cost of tender form (including tax ) : 
Original— 1, 144 . 

Duplicate 595 . Date and time of issue of tender - 13 - 1- 2011 , 3 p .m . 
Date and time of opening of tender - 14 - 1 -2011, 3 p.m . 

Tenders received after the prescribed date and time will not be accepted . The maximum period admissible 
for delivery of the Kraft Cover should be 45 -60 days since the date of supply order issued and to be supplied to 3 
stores of ESI Department under PO . 


Tender forms can be obtained either direct from the office of the Director of Insurance Medical Services on payment 
of its actual cost by cash /money order or by paying Rs. 50 additionally over and above the cost of tender forms. 
EMD for Rs. 10 , 000 (minimum ) will have to be produced in the form of Demand Draft taken in favour of the 
Director of Insurance Medical Services and submitted along with the filled tender forms as laid down in general 
conditions of Store Purchase Rules and KFC . 


on the firms to geertisement 


appear. Tenders will b 


Filled tender forms without EMD or inadequate EMD will be rejected summarily. Any doubt regarding 
these issue can be got clarified from Purchase Officer before filling the tenders. So incomplete tender or 
tender that violates Store Purchase Rules will be rejected . In short, tender opened on the specified date or 
rate quoted being lowest will not confer any right on the firms to get supply order. Tender forms will be 
available from the day once the notification /advertisement appearing in the 
news paper/Government website /Gazette as the case may be but upto 13 - 1 - 2011, 3 p . m . Tenders will be 
opened on 14 - 1 - 2011 , 3 p . m . The prices quoted should be inclusive of all taxes, duties and transportation 
charges to the place of delivery /specified by the Director of Insurance Medical Services . 
The undersigned reserves the right to accept or reject the tender without assigning any reason as provided 
under Store Purchase Rules. The purchase will be made strictly in accordance with Store Purchase Rules as 
applicable to any other purchase under Government Department and shall be treated as void if the 
clause /rules in Store Purchase Rules committing the same. 
ഇൻഷ്വറൻസ് മെഡിക്കൽ സർവ്വീസസ് വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ ഇ .എസ്. ഐ . ഡിസ്പെൻസറികളിലും 
ഐ . പി.കൾക്ക് 

മരുന്ന് - വിതരണം 

ചെയ്യുന്നതിനുവേ 1 
താഴെപ്പറയുന്ന 

അളവിലുള്ള 

കാറ്റ് കവർ 

വിതരണം 
ചെയ്യുന്നതിന് മത്സരാടിസ്ഥാനത്തിലുള്ള 

സീൽ 

ചെയ്ത 
ടെ റുകൾ അംഗീകൃത വിതരണക്കാരിൽ 

നിന്നോ 
ഉല്പാദകരിൽ നിന്നോക്ഷണിച്ചുകൊള്ളുന്നു . 
| കമ 

- ഐറ്റം എണ്ണം അളവ് 
നമ്പർ 

കാറ്റ്കവർ 1000000 12 cm . X 10 cm . 
2 കാറ്റ്കവർ 500000 11 /2 cm . X 8:/2 cm 
അംഗീകൃത വിതരണക്കാരനോ ഏജന്റോ ആണ് വിതരണം ചെയ്യുന്നതെങ്കിൽ സ്ഥാപനത്തിന്റെ Authorization letter 
ടെ റിനോടൊപ്പം ഹാജരാക്കേ താണ്. ടെ ർ ഉൾക്കൊള്ളുന്ന കവറിന് പുറത്ത് നമ്പരും ടെന്റർ തുറക്കുന്ന 
തീയതിയും രേഖപ്പെടുത്തേ താണ്. 
ടെ ർ ഫോറത്തിന്റെ വില ( നികുതി അടക്കം) : 

അസ്സൽ - 1,144. 

- പകർപ്പ് - 595. 
ടെ ർ സ്വീകരിക്കുന്ന 

അവസാന 

തീയതിയും 
സമയവും - 13 - 1- 2011, 3 മണി. 
ടെ ർ തുറക്കുന്ന തീയതിയും 

സമയവും - 
14 - 1- 2011, 3 മണി. 
നിശ്ചിത തീയതിയും സമയത്തിനും ശേഷം ലഭിക്കുന്ന ടെ റുകൾ സ്വീകരിക്കുന്നതല്ല.സക്ഷെഓർഡറിന്റെ 
തീയതിക്കു ശേഷമുള്ള 45 മുതൽ 60 വരെയുള്ളദിവസങ്ങളാണ് കവർ വിതരണം ചെയ്യുന്നതിനുള്ള പരമാവധി 
കാലയളവ്. ഈ 

വകുപ്പിലെ മൂന്നു സ്റ്റോറുകളിലേക്കും വിതരണം ചെയ്യേ താണ്. 
ഇൻഷ്വറൻസ് മെഡിക്കൽ സർവീസസിന്റെ ഓഫീസിൽ നിന്നും നേരിട്ടോ അല്ലെങ്കിൽ 50 രൂപ മണിയോർഡർ 
മുഖേനയോ ടെ ർ ഫോമുകൾ സ്വീകരിക്കാവുന്നതാണ്. ഇൻഷുറൻസ് മെഡിക്കൽ സർവ്വീസസിന്റെ പേരിലെടുത്ത 
10,000 രൂപയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ് ടെ ർ ഫോമിനോടൊപ്പം സമർപ്പിക്കേ താണ്. പർച്ചേസിംഗ് ഓഫീസർ നിശ്ചയി 
ക്കുന്ന (1 % മിനിമം) നിരതദ്രവ്യം ഇല്ലാത്തതോ മതിയായ തുകയ്ക്ക് അല്ലാത്തതോ ആയ ടെ ർ ഫോമുകൾ സ്വീകരിക്കു 
ന്നതല്ല. 

സ്റ്റോർ പർച്ചേസ് റൂൾ/ കേരള ഫിനാൻഷ്യൽ കോഡ് നിബന്ധനകൾ പാലിക്കാത്ത / അനുസൃതമല്ലാത്ത ടെ ര 
ഫോമുകൾ സ്വീകരിക്കുന്നതല്ല. തുകകൾ എല്ലാ ടാക്സസുകളും ഡ്യൂട്ടികളും ട്രാൻസ്പോർട്ടേഷൻ ചാർജ്ജുകളും ഉൾപ്പെടു 
ന്നവയായിരിക്കും. 

- സ്റ്റോർ പർച്ചേസ് റൂൾ പ്രകാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിക്ക് പർച്ചേസിംഗ് ഓഫീസർക്ക് ടെ ർ സ്വീകരിക്കു 
ന്നതിനോ - തള്ളിക്കളയുന്നതിനോ 

ഉള്ള അധികാരം 

അന്തിമ 
മായിരിക്കും. പർച്ചേസ് നടത്തുന്നത് കർശനമായും സ്റ്റോർ പർച്ചേസ്റൂളിന് വിധേയമായിരിക്കും. 


പകർപ്പ് 


ട 


Directorate of 


( Sd.) 


Insurance Medical Services, Director of Insurance 
Thiruvananthapuram . Medical Services . 


